GovernmentofKerala 
കേരള സർക്കാർ 

2007 


| Reg. No, രജി. നമ്പർ 
KLTV( N ) 122006 .2008 


PART III KERALA GAZETTE 
Stores Purchase 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 
വാല്യം 52 ] 


No. 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ 


2nd October 2007 
2007 ഒക്ടോബർ 2 
10th Aswina1929 
1921 ആശ്വിനം 10 


നമ്പർ 


Industrial Training Department 

TENDER NOTICE 
No . E1/10910 /2007. 

10th September 2007 . 
Scaled competitive tenders are invited for the supply of Tools and Equipments to Various 
I. T . I. s under Industrial Training Department, Thycaud , Thiruvananthapuram . The Details of tenders are 
given below 

LIST OF ITEMS 
- Sl . No . 

Tender No . and Items 
E1/24 / 2007 - Hand Tools and Equipments for DCM , MMV 
E1/ 25 /2007 - Instruments for DCM , AEE Trades 
E1 / 26 /2007 - Electrical and Automobile for DCM , MMV 
E1/27/ 2007 - Equipment for Plumber Trade 
E1 /28 /2007 - Meters and Equipments for Eelectrician 
E1/29 / 2007 - Equipments for Architectural Trade 
E1 /30 / 2007 - Tools and Equipments for Paiater General Trade 
E1/31 /2007 - Machinery for Painter General Trade 
ET/ 32 /2007 – Vehicles and Engines 


Cost of tender forms + 12 . 5 % VAT (including) . 
Original - Rs . 450 for Sj. Nos 1, 2, 5 , 7 and 8 , and Rs. 788 for Sl. No . 3 and Rs . 169 

for Sl. Nos. 4 and 6 and Rs. 1, 125 for Sl. No . 9 . 
Duplicate - Rs. 225 for Sl . Nos . 1, 2, 5 , 7 and 8 Rs. 450 for Sl. No . 3 Rs. 113 for 

Sl. Nos . 4 and 6 and Rs. 563 for Sl . No. 9 . 
Date and time of sale of tender - 3 -10 -2007, 4 p . m . 
Last date and time of receipt of scaled tenders -- 4 -10 -2007 , 4p. m . 
Date and time of opening of scaled tenders -- 5 - 10 - 2007 , 11 a . m . 

The cost of tender form will be accepted only by cash or Money Order. The tender should be 
Superscribed with tender Number and date and addressed to the Director of Training Industrial Training 
Department , Thycaud , Thiruvananthapuram - 14 . Late tenders will not be accepted . 1 % of the total 
cost quoted should be enclosed as Earnest Money Deposit. Vaildity period 3 months from tbe date of 
opening the tenders otherwise will be rejected . Tenders in original should be accompanied with preliminary 
agreement in Kerala stamp paper worth Rs. 50 (Rupees fifty only ) . Otherwise the tender will not 
be considered . Stamp paper will be forwarded to the firms outside the Kerala , if required by remitting 
Rs. 75 (Rupees seventy -live only ) separately by Money Order. (Rs. 25 is intended to cover postage and 
incidental expenses) . Tender forms are not transferable. 

- വ്യാവസായിക. പരിണീലന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ഐ . ററി, എ . -കളിലെ 
പരിശീലനത്തിന് വിവിധത ാം 1 (Sഡുകളി ൽ താഴെ കാണുന്ന ടൂൾസ് ആൻ " എ »ീപമെൻസം വിതരണം 
ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽനിന്നും മുവച്ച ഒർഘാസുകൾ ക ണിക്കുന്നു . 

പട്ടിക 


( 2) 


ന 


ദർ ഘാസ് നമ്പറും ഇനവും 
2124 /2007 - ഹാൻഡിടൂസ് , ഡി സി , എം . , എം . എ ം , വി , 
ഈ 25 2007 - ഇൻസ ( മെ " സ് , ഡി സി എം , എ ഇ ഇ ററി . 
01126/2007 _ ആ ട്ടോമൊബൈൽ, ഡി സി എ , എ 4 , എം , വി , 
ഇl /27/2007 -- 

2ബർ Sഡി 14 എക്വിപ്മെൻസ്.. 
218 2007 - ഇലക " ടീഷ്യൻ (5ഡിന് മീററർ ( ശൻ * എക്വിപ്മെൻ " ( സ 
ഇl 292007 _ ആർക്കിടക ചി : ൻ (ടഡ് ആൻ എക. പഴമെൻ സ് 
ഇl 30 2007 - പെയTറർ ജനറൽ 17 ( Sഡ " ( ആ # " എചാപൻ സ 
21 / 31/ 2007 - യ ൻ 19നാൻ (Sഡിലേക്ക് വേണ്ട മെഷീനറി 
ഇl 32 ,2007 - വെഹിക്കിൾ ആൻ * എഞ്ചിൻ സ 


ഭർഘാസുകളുടെ വില + 12 . 5 % വാറം ഉൾപ്പെടെ 
ഒറിജിനി കമനമ്പർ 1 , 2 , 5 , 7 , 8 ഇവൾ ക്ക് 450 രൂപയും, ക്രമനമ്പർ 3 - ന് 788 രൂപയും, 

കമനമ്പർ 4, 6 ഇവയ്ക്ക് 169 രൂപയ്, ( കമനമ്പർ 9 - ന് 1 ,125 രൂപയും. 
ഡിക്കേററ് - കമനമ്പർ 1 , 2 , 5 , 7, 8 ഇവയ്ക്ക് 225 രൂപയും, കമനമ്പർ 3 - ന് 450 രൂപയും, 

കമനമ്പർ 4, 6 ഇവയ് ക് 113 രൂപയും, ( ക്രമനമ്പർ 9 - ന് 563 രൂപയും, 
ദർഘാസ് വിൽപ്പനയുടെ അവസാന തീയതിയും സമയവും - 3- 10- 2007, 4 മണി. 
മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 4 -10- 2007 , 4 മണി. 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും- 5-10 -2007 , 11 മ പനി . 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ മാത്രമേ സ്വീകരിക്കുകയുളളു . ദർഘാസ് 
നമ്പർ, തീയതി എന്നിവ രേഖപ്പെടുത്തിമുറിച്ച കവറുകൾ (ഡയറക്ടർ, വ്യവസായിക പരിശീലന വകുപ്പ്, 

തെക്കാട്, തിരുവനന്തപുരം. 14 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകം 
പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതഭവ്യവും 50 രൂപ 
( അൻപത് രൂപ മാത്രം) വിലയുളള കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർപത്രവും ഉണ്ടായിരിക്കണം. 
ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ മൂന്നുമാസം വരെ വിലനിരക്കിന് പ്രാബല്യമുണ്ടായിരിക്കണം. അല്ലാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. കേരളത്തിനു പുറത്തുളള കമ്പനികൾക്ക 
മുപ്പത്രം ആവശ്യമുണ്ടെങ്കിൽ 75 രൂപ് ( എഴുപത്തിഅഞ്ച് രൂപ മാത്രം) മണിയോർഡറായി അയച്ചുതന്നാൽ 
ഈ ഓഫീസിൽ നിന്നും മുദ്രപ്പത്രം വാങ്ങി അയച്ചുതരുന്നതാണ്. (മണിയോർഡർ മാത്രമേ സ്വീകരിക്കുകയുളളു 
ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 

| (Sd.) 
Thiruvananthapuram . 

Director of Training 


